Reg. No . രജി. നമ്പർ 
KL / TV ( N ) /12 /12- 14 


Government of Kerala 
കേരള സർക്കാർ 

2012 


T - 


T 


T 


GOVERN 


കേ 


രള സർ 


സർക്കാർ ക 


SERNMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


| 10th July 2012 
2012 ജൂലൈ 10 


Vol. LVII 


THIRUVANANTHAPURAM , TUESDAY 


No. 1 28 


വാല്യം 57 


| 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


19th Ashadha 1934 
1934 ആഷാഢം 19 


PART III 


Stores Purchase 


നിബന്ധനകൾ 


Agriculture Department 

ടെണ്ടർ പരസ്യം 


- 1. ടെണ്ടർ ഫോറത്തിന്റെ വില ( നികുതിപുറമെ) : 

1. പോളിത്തീൻ ബാഗ്- 1,500 . 


നമ്പർ എ .- 248 /2012 . 


2012 ജൂൺ 19 . 


2. പോട്ട് 


- 


400. 


3. പോളിത്തീൻ ഷീറ്റ് - 400 . 


- ജില്ലാ കൃഷിത്തോട്ടം, കൂത്താളി, പി. ഒ. പെരുവണ്ണാമൂഴി 
ഫാമിൽ പച്ചക്കറി വികസന പദ്ധതിപ്രകാരം നഗരപ്രദേശങ്ങളിൽ 
മട്ടുപ്പാവ് കൃഷി നടത്തുന്നതിലേക്കാവശ്യമായ താഴെ പറയുന്ന 
സാധ ന ങ്ങൾ വിതരണം ചെയ്യുന്നതിന് നിബന്ധനകൾക്ക് 
വിധേയമായി മുദ്രവെച്ച ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ഏകദേശ അടങ്കൽ തുക - 10,00 ,000. 

1. പോളിത്തീൻ ഗ്രോ ബാഗ് - 50, 000 എണ്ണം ( വ്യാസം 
45 സെ . മീ ., ഗേജ്-600 , 15 മൈക്രോൺ ഉയരം, 50 സെ . മീ. 
കളർ - വൈറ്റ്ഔട്ടർ ഇന്നർ ബ്ലോക്ക്). 


ടെണ്ടർ ഫോറം ഫാം ഓഫീസിൽ നിന്നും 19 -7 - 2012- ന് 

വൈകിട്ട് 4 മണിവരെ ലഭിക്കുന്നതാണ്. 
പൂരിപ്പിച്ച ടെണ്ടർ 5,000 നിരതദ്രവ്യത്തോടൊപ്പം 
സൂപ്രണ്ട്, ജില്ലാ കൃഷി തോട്ടം, കൂത്താളി, 
പെരുവണ്ണാമൂഴി പി . ഒ . എന്ന വിലാ സ ത്തിൽ 
20 - 7 - 2012 - ന് 12 മണി വരെ ഫാം ഓഫീസിൽ 

സ്വീകരിക്കുന്നതാണ്. 
3. 20 - 7- 2012- ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ടെണ്ടറുകൾ അപ്പോൾ 

ഹാജരുള്ള ടെണ്ടറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറന്ന് 
പരിശോധിക്കുന്നതും ടെണ്ടറിൽ ഏറ്റവും കുറഞ്ഞ 
നിരക്ക് തൃപ്തികരമെങ്കിൽ മേലധികാരികളുടെ 
അംഗീകാരത്തിനു വിധേയമായി താൽക്കാലികമായി 
സ്ഥിരപ്പെടുത്തുന്നതും മറ്റുള്ള വരുടെ നിര തദ്രവ്യം 
അപ്പോൾത്തന്നെ തിരികെ നൽകുന്നതുമാണ്. 


- ( കവറിനു പുറത്ത് കേരള സർക്കാർ ജില്ലാ കൃഷിത്തോട്ടം, 
കൂത്താളി, പെരുവണ്ണാമൂഴി എന്നും മറുവശത്ത് "മട്ടുപ്പാവിൽ 
പച്ചക്കറി കൃഷി പദ്ധതി എന്നും പ്രിന്റ് ചെയ്തിരിക്കണം.) 

2. പോട്ട് - 1,00, 000 തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന്, 
( -1- ൽ 25 തൈകൾ വീതം ഉൽപ്പാദിപ്പിക്കാവുന്നത്.) 
- 3. പോളിത്തീൻ ഷീറ്റ് 2000 സ്ക്വ യർ മീറ്റർ. 


നിബന്ധനകൾ 


1. 


4. ടെണ്ടറിൽ ഒരു കി . ഗ്രാം പോളിത്തീൻ ഷീറ്റ്, ഒരു 
പോളിത്തീൻ ബാഗ്, ഒരു പാട്ട് S എന്നിവയുടെ 

- 
വില എത്ര യെന്ന് അക്ക ത്തിലും അക്ഷ ര ത്തിലും 
എഴുതിയിരിക്കണം. 


ടെണ്ടർ ഫോറത്തിന്റെ വില ( നികുതിപുറമെ) : 
- 1. ചകിരിച്ചോറ് കമ്പോസ്റ്റ് - 400 . 
- 2, മണൽ - 400. 
ടെണ്ടർ ഫോറം ഫാം ഓഫീസിൽ നിന്നും 20 -7 - 2012 - ന് 
വൈകിട്ട് 4 മണിവരെ ലഭിക്കുന്നതാണ്. 


5. ടെണ്ടറിൽ പങ്കെടുക്കുന്ന എല്ലാവരും തന്നെ 50 - ന്റെ 
മുദ്രപത്രത്തിൽ ടെണ്ടർ ഫോറത്തിന്റെ 8 -ാം പേജിൽ 
പറയുന്ന എഗ്രിമെന്റ് ടൈപ്പ് ചെയ്ത് ഒപ്പിട്ടുതരേണ്ട 
താണ്. 


6. വിജയിയായ ടെണ്ടറുകാരന്റെ നിരതദ്രവ്യം സെക്യൂരിറ്റി 
ആയി സൂക്ഷിക്കുന്നതും പ്രവൃത്തിപൂർത്തിയാക്കിയതി 
നു ശേഷം തിരികെ നൽകുന്നതുമാണ്. പ്രവൃത്തി 
തൃപ്തിക ര മായി പൂർത്തിയാക്കാത്ത പക്ഷം ആയത് 
സർക്കാരിലേക്ക് മുതൽക്കൂട്ടുന്നതുമായിരിക്കും. 


2. പൂരിപ്പിച്ച് ടെണ്ടർ 5, 000 നിരതദവ്യത്തോടൊപ്പം 
സൂപ്രണ്ട്, ജില്ലാ കൃഷി തോട്ടം, കൂത്താളി, 
പെരുവണ്ണാമൂഴി പി . ഒ . എന്ന വിലാ സ ത്തിൽ 
21 - 7 - 2012 , 12 മണി വരെ ഫാം ആ ഫീ സിൽ 

സ്വീകരിക്കുന്നതാണ്. 
3. 21 - 7 - 2012 ഉച്ചയ്ക്ക് 3 മണിക്ക് ടെണ്ടറുകൾ അപ്പോൾ 

ഹാജരുള്ള ടെണ്ടറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറന്ന് 
പരിശോധിക്കു ന്നതും ടെണ്ടറിൽ ഏറ്റവും കുറഞ്ഞ 
നിരക്ക് തൃപ്തികരമെ ങ്കിൽ മേലധികാരികളുടെ 
അംഗീകാരത്തിനുവിധേയ മായി താൽക്കാലികമായി 
സ്ഥിരപ്പെടുത്തുന്നതും മറ്റുള്ളവരുടെ നിരതദവ്യം 
അപ്പോൾ തന്നെ തിരികെ നൽകുന്നതുമാണ്. 


ടെണ്ടർ അംഗീകരിച്ചതായി അറിയിപ്പ് കിട്ടി 7 ദിവസ 
ത്തിനകം ടെണ്ടറുകാരൻ സാധനം സ്വന്തം ചെലവിൽ 
ഫാമിൽ എത്തിച്ചുതരേണ്ടതാണ്. 


- ടെ ണ്ടർ പ്രകാരം അംഗീ ക രി ക്കുന്ന നിര ക്കിന് 
31 -3 - 2013 വരെ പ്രാബല്യം ഉണ്ടായിരിക്കുന്നതാണ്. 


0 


സർക്കാരിന്റെ ടെണ്ടർ വ്യവസ്ഥകൾ എല്ലാം തന്നെ 
ഇതിനും ബാധകമാണ്. ടെണ്ടർ ദിവസം പൊതു അവധി 
യായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി 
ദിവസം ഇതേ സമയത്തും വ്യവസ്ഥയിലും ടെണ്ടർ 
നടത്തുന്നതാണ്. 


- ടെണ്ടറിൽ ഒരു ടൺ ചകിരിച്ചോറ് കമ്പോസ്റ്റിന്റെ വിലയും 
ഒരു മീറ്റർ ക്യൂബ്മണലിന്റെ വിലയും എത്രയെന്ന് 
അക്കത്തിലും അക്ഷരത്തിലും എഴുതിയിരിക്കണം. 
ടെണ്ടറിൽ പങ്കെടുക്കുന്ന എല്ലാവരും തന്നെ 50 - ന്റെ 
മുദ്രപത്രത്തിൽ ടെണ്ടർ ഫോറത്തിന്റെ 8 -ാം പേജിൽ 
പറയുന്ന എ ഗി മെന്റ് ടൈപ്പ് ചെയ്ത് ഒപ്പിട്ടു 
തരേണ്ടതാണ്. 


10 . ടെണ്ടർ മാറ്റിവെക്കുന്ന തിനും നിർത്തലാക്കുന്ന തി 
നുമുള്ള പൂർണ്ണ അധികാരം ഫാം സൂപ ണ്ടിൽ 
നിക്ഷി പ് ത മാ യി രിക്കും. കൂടു തൽ വിവ ര ങ്ങ ൾ 
പ്രവൃത്തിദിവസങ്ങളിൽ ഫാം ആഫീസിൽനിന്നും 
നേരിട്ടും 0496 - 2662264 എന്ന ഫോൺ നമ്പരിലും 
അറിയാവുന്നതാണ്. 


- 6. വിജയിയായ ടെണ്ടറുകാരന്റെ നിരതദ്രവ്യം സെക്യൂരിറ്റി 

ആയി സൂക്ഷിക്കുന്നതും പ്രവൃത്തി പൂർത്തിയാക്കിയ 
തിനുശേഷം തിരികെ നൽകുന്നതുമാണ്. പ്രവൃത്തി 
തൃപ്തികരമായി പൂർത്തിയാക്കാത്തപക്ഷം ആയത് 

സർക്കാരിലേക്ക് മുതൽക്കൂട്ടുന്നതുമായിരിക്കും. 
| 7 . - ടെണ്ടർ അംഗീകരിച്ചതായി അറിയിപ്പ് കിട്ടി 7 ദിവസ 

ത്തിനകം ടെണ്ടറുകാരൻ സാധനം സ്വന്തം ചെലവിൽ 
ഫാമിൽ എത്തിച്ചുതരേണ്ടതാണ്. 


- ടെ ഭർപ കാരം അംഗീ ക രി ക്കുന്ന നിര ക്കിന് 
31- 3 - 2013 വരെ പ്രാബല്യം ഉണ്ടായിരിക്കുന്നതാണ്. 


നമ്പർ എ .- 248 / 2012 . 


2012 ജൂ 


ൺ 


19. 


ജില്ലാ കൃഷിത്തോട്ടം, കൂത്താളി, പി. ഒ. പെരുവണ്ണാമൂഴി 
ഫാമിൽ പച്ചക്കറി വികസന പദ്ധതിപ്രകാരം നഗരപ്രദേശ 
ങ്ങളിൽ മട്ടുപ്പാവ് കൃഷി നട ത്തു ന്ന തിലേ ക്കാ വശ്യമായ 

തൈകൾ ഉൽ പാ ദി പ്പിച്ച് വിത രണം ചെയ്യു ന്ന തിന് 
താഴെ പറയുന്ന നിബ ന്ധ ന ക ൾ ക്ക് വിധേ യ മായി 
മുദ്രവച്ച ടെണ്ടറുകൾ പ്രത്യേകം ക്ഷണിച്ചുകൊള്ളുന്നു . 


- 9. സർക്കാരിന്റെ ടെണ്ടർ വ്യവസ്ഥകൾ എല്ലാം തന്നെ 

ഇതിനും ബാധകമാണ്. ടെണ്ടർ ദിവസം പൊതുഅവധി 
യായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി 
ദിവസം ഇതേ സമയത്തും വ്യവസ്ഥയിലും ടെണ്ടർ 
നടത്തുന്നതാണ്. 


10 . -- ടെണ്ടർ മാറ്റിവെയ്ക്കുന്നതിനും നിർത്തലാക്കുന്ന തി 
നുമുള്ള പൂർണ്ണ അ ധി കാരം ഫാം സൂപ ണ്ടിൽ 
നിക്ഷിപ്തമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി 
ദിവസങ്ങളിൽ ഫാം ഓഫീസിൽ നിന്നും നേരിട്ടും 
0496- 2662264 എന്ന ഫോൺ നമ്പരിലും അറിയാവുന്നതാണ്. 


ഏകദേശ മതിപ്പുവില 


2,00,000. 


1. ചകിരിച്ചോർ കമ്പോസ്റ്റ് - 100 ടൺ. 
2. മണൽ 25 എം . 


ജില്ലാ കൃഷി ഫാം, കൂത്താളി, 
പെരുവണ്ണാമൂഴി പി. ഒ. 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


